Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


| No . 


| 18th June 2013 

2013 ജൂൺ 18 
28th Jyaishta 1935 
1935 ജ്യേഷ്ഠം 28 


| 25 


1 | 25 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


5- 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേല പരസ്യം 


നമ്പർ എ3- 9544 / 2013 . 

2013 മേയ് 17 . 
-- പത്തനംതിട്ട ജില്ലാ ക്യാൻസർ സെന്ററിന്റെ ഉടമസ്ഥതയി 
ലുള്ള 2009 മോഡൽ കെഎൽ- 03 എസ്. - 4457ാം നമ്പർ 
മഹീന്ദ്രാ ബാലിറോ വാഹനം ലേലം ചെയ്യുന്നതിന് ഉത്തരവാ 
യിട്ടുള്ളതാണ്. ടി വാഹനം 17 - 7 - 2013 -ാം തീയതി പകൽ 
11 മണിക്ക് ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് പരസ്യമായി ലേലം/ 
ടെണ്ടർ വഴി വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അന്നേദിവസം 10 .30 - ന് 
മുമ്പായി ടി വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യമായ 
? 50,000 കെട്ടിവച്ച് പരസ്യമായി ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ നിരതദ്രവ്യം 
അയയ്ക്കുന്ന സമയത്ത് തിരിച്ചറിയൽ രേഖ കർശനമായും 
ഹാജ രാ ക്കേ ണ്ടതാ ണ് . വാഹനം ടെണ്ടർ വഴി വാങ്ങാൻ 
ആഗ്രഹിക്കു ന്ന വർ മുൻകൂട്ടി സീൽ ചെയ്ത ടെണ്ടറുകൾ 
ജില്ലാ കളക്ടർ, കളക്ടറേറ്റ്, പത്തനംതിട്ട എന്ന വിലാസത്തിൽ 
15 - 7 - 2013 -ാം തീയതി വൈകുന്നേരം 3 മണിയ്ക്ക്കം ടി 
ഓഫീസിൽ ലഭി ക്ക ത്തക്ക വിധം അ യ യ് ക്കേ ണ്ട താ ണ് . 
അതിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല. 
ടെണ്ട റു കൾ അ യ യ്ക്കുന്ന കവറിനു പുറത്ത് മുക ളിൽ 
വാഹനം ലേലം കൊള്ളു ന്ന തി നുള്ള ടെണ്ട ർ എന്ന് 
രേഖപ്പെടുത്തിയിരിക്കണം. 


ലേദിവസം രാവിലെ കൃത്യം 11 മണിക്ക് ലേല 
നടപടികൾ അനുവദിക്കുന്നതാണ്. ലേലംവിളി അവസാനിച്ചാൽ 
ഉടൻ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ 
ഏതിലാണ് കൂടുതൽ തുക കാണുന്നത് ആയത് താൽക്കാലിക 
മായി ഉറപ്പിക്കുന്നതാണ്. പ്രസ്തുത വ്യക്തി ലേലം/ ടെണ്ടർ 
തുകയും വിൽപ്പന നികുതിയും അപ്പോൾത്തന്നെ ഒടുക്കുവരു 
ത്തേണ്ടതാണ്. പ്രസ്തുത ദിവസം അവധി ദിവസം ആയാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്ത് ലേലം 
നടക്കുന്നതാണ്. താൽപര്യമുള്ളവർക്ക് വാഹനം പരിശോധിക്കു 
ന്നതിന് ഹുസൂർ ശിരസ്തദാരുമായി ബന്ധപ്പെടേണ്ടതാണ്. 
ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വാഹനം പ്രസ്തുത 
സ്ഥലത്തു നിന്നും നീക്കം ചെയ്യേ ണ്ട താ ണ് . സാധാരണ 
സർക്കാർ ലേലം സംബന്ധിച്ച നിബന്ധനകൾ എല്ലാം ഈ 
ലേലത്തിനും ബാധകമാണ്. 
കളക്ടറേറ്റ്, 

( ഒപ്പ്) 


പത്തനംതിട്ട. 


ജില്ലാ കളക്ടർ. 


